





[-- ട്ട കേരള ശാസ്‌ത്രസാഹിത്യ പരിഷത്ത്‌ 
[്‌ വിജ്ഞാനോൽസവം ' 93 


മേഖലാ തലം, നവംബര്‍ 3, 14 


ജ്യോതിശ്ശാസ്‌ത്രക്ലാസ്‌ 


1609-ലാണ്‌ ആദ്യമായി ദൂരദര്‍ശിനി ഉപയോഗിച്ച്‌ ഗലീലിയോ വാന 
നിരീക്ഷണം നടത്തിയത്‌. അന്നുവരെ ജ്യോതിശ്ശാസ്‌ ത്രമെന്നു പറഞ്ഞാല്‍ 
നഗ്‌ നദൃഷ്‌ടികൊണ്ടു കാണാവുന്ന നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറി 
ച്ചുള്ള പഠനമായിരുന്നു. ആ പഴയ ജ്യോതിശ്ശാസ്‌ ത്രത്തെക്കുറിച്ചാണ്‌ ഞാന്‍ 
ഇവിടെ പറയാന്‍ പോകുന്നത്‌. 

ജ്യോതിശ്ശാസ്‌ ത്രത്തെ സംബന്ധിച്ച്‌ മനുഷ്യന്‍ നടത്തിയ പഠനങ്ങളില്‍ 
കഷ്‌ടിച്ച്‌ 6000 വര്‍ഷത്തെ ചരിത്രം മാത്രമെ നമുക്കറിയൂ. അതില്‍ ഏറ്റവും 
പഴക്കമുള്ള തെളിവുകഠം കിട്ടിയിട്ടുളളത്‌ പ്രാചീന ബാബിലോണിയയില്‍ 
നിന്നും (ഇപ്പോഴത്തെ ഇറാക്ക്‌) ചൈനയില്‍ നിന്നുമാണ്‌. കളിമണ്‍. ഫലക 
ങ്ങളിലും മൃഗങ്ങളുടെ തുടയെല്ലുകളിലുംമറ്റും കോറിവച്ച നക്ഷാത്രമാപ്പുകളും 
രൂപങ്ങളും ആണ്‌ ഇവയില്‍ പ്രധാനം. ഈജിപ്ത്‌, ഗ്രീസ്‌, ഇന്ത്യ, മെ 
ക്‌സിക്കോ തുടങ്ങിയ ഇടങ്ങളില്‍ നിന്ന്‌ പില്‍ക്കാലത്തുളള രേഖകഠം ലഭിച്ചി 
ട്ടുണ്ട്‌. പ്രാചീന ജ്യോതിശ്ശാസ്‌ ത്ൂരത്തെ ജ്യോതിഷമെന്നും വിളിക്കാറുണ്ട്‌. 
അന്ധവിശ്വാസങ്ങരം നിറഞ്ഞ ഫലഭാഗജ്യോതിഷം അതിന്‍െറ ഒരു ഭാഗ 
മാണ്‌ . എന്നാല്‍ ശാസ്‌ ത്രീയാടിത്തറയുള്ള കുറെ കാര്യങ്ങളും ജ്യോതിഷത്തി 
ലുണ്ട്‌. 
പ്രാചീന ജ്യോതിശ്ശാസിത്ര പഠനങ്ങളുടെ ഉദ്ദേശ്യം: 

ബാബിലോണിയയിലും മറ്റു അറബി നാടുകളിലും പ്രാചീനകാലത്തു, 
തന്നെ ജ്യോതിശ്ശാസ്‌ ത്രം വളര്‍ന്നു വികസിക്കാന്‍ കാരണമുണ്ട്‌, അറബികഠം 
പ്രധാനമായും വ്യാപാരികളായിരുന്നു. ഏഷ്യയില്‍നിന്നു സുഗന്ധദ്രവ്യ 
ങ്ങളും സില്‍ക്കും മറ്റുമായി യൂറോപ്പിലേക്കും തിരിച്ചും ഒട്ടകക്കൂട്ടങ്ങളുമായി 
സഞ്ചരിച്ചിരുന്ന വ്യാപാരികഠംക്ക്‌ മരുഭൂമി കുടന്നുപോകേണ്ടതുണ്ടായി 
രുന്നു. അതുകൊണ്ട്‌ അവര്‍ യാത്രചെയ്‌ തത്‌ ഏറെയും രാത്രികാലങ്ങളിലാ 
യിരുന്നു. അപ്പോഠം ദിക്കു മനസ്സ്സിലാക്കാന്‍ ആകാശത്തെ നക്ഷത്രങ്ങളുടെ 
സഹായം ആവശ്യമായി വന്നു. ഉദാ: വടക്ക്‌ ധ്രുവനക്ഷത്രത്തെയും തെക്ക്‌. 
തെക്കന്‍കുരിശ്‌ (ഇന്ത്യക്കാര്‍ക്ക്‌ ത്രിശങ്കു) എന്ന നക്ഷത്രഗണത്തെയും ആകാ 


റം 

ശമധ്യത്ത്‌ ഓറിയണിന്‍െറ വാളിനെയും അവര്‍ അടയാളമാക്കി. 

വാന നിരീക്ഷണം കര്‍ഷകര്‍ക്കും ആവശ്യമായിരുന്നു. കാലാവസ്ഥ മുന്‍ 
കൂട്ടി പ്രവചിക്കാനും അതുവഴി കൃഷിക്കും വിളവെടുപ്പിനും മറ്റും വേണ്ട 
മുന്നൊരുക്കങ്ങരം നടത്തുവാനും അതു, സഹായിച്ചു. ഉദാ: സൂര്യോദയ 
ത്തിനു തൊട്ടുമുന്‍പ്‌ കാര്‍ത്തിക, രോഹിണി നക്ഷത്രങ്ങഠം (ഇടവം രാശി) 
ഉദിച്ചുയരുന്നുവെങ്കില്‍ കേരളത്തില്‍ വര്‍ഷാരംഭമായി. മകുമാണ്‌ ഉദിക്കുന്ന 
തെങ്കില്‍ (ചിങ്ങം രാശി) കാലവര്‍ഷം കഴിഞ്ഞു. സുരൃയന്‍െറ അയന ചലന 
ങ്ങളെ നിരീക്ഷിച്ചാലും കാലാവസ്ഥ പ്രവചിക്കാം. 

സമയം അളക്കാനും വാനനിരീക്ഷണം സഹായിച്ചു. മാനത്ത്‌ സൂര്യ 
ന്‍െറ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റം നിരീക്ഷിച്ചാണല്ലോ മണിക്കുറും ദിവസ 
വുമെല്പഠം കണക്കാക്കുന്നത്‌. രാത്രിയില്‍ നക്ഷത്രങ്ങളുടെ സ്ഥാനം നിരീ 
ക്ഷിച്ചും സമയം കണക്കാക്കാം. ഭുമിക്കുചുറ്റുമുളള ചന്ദ്രന്‍െറ ചലനമാണ്‌ 
പണ്ടുകാലത്ത്‌ മാസം കണക്കാക്കാന്‍ ഉപയോഗിച്ചിരുന്നത്‌. അതുപോലെ 
വര്‍ഷത്തിന്‍െറ നീളം കാണാന്‍ സൂര്യന്‍ ഒരു അയനചലനം (ഉത്തരായനവും 
ദക്ഷിണായനവും) പൂര്‍ത്തിയാക്കാന്‍ എത്ര കാലമെടുക്കും എന്നു, കണക്കാ 
ക്കിയാല്‍ മതി. 
മാനത്തൊരു കാഴ ചബംഗ്ളാവ: 

കാലം ഗണിക്കാനും സമയം അളക്കാനും ദിക്കുകരം അറിയാനും നക്ഷത്ര 
ങ്ങളെ തിരിച്ചറിയണമല്ലേഠ. എന്നാല്‍ ഒറ്റയൊറ്റ നക്ഷത്രങ്ങളെ തിരിച്ചറിയുക 
എളുപ്പമല്ല. അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ ചേര്‍ത്ത്‌ ചില രൂപങ്ങഠം സങ്കല്‍ 
പിക്കുകയും അങ്ങനെ കിട്ടുന്ന രൂപങ്ങളെ ബന്ധിപ്പിച്ച്‌ ക്ഥകഠം മെനഞ്ഞെ 
ടുക്കുകയും ചെയ്‌ താല്‍ ഓര്‍മിക്കല്‍ എളുപ്പമാകും എന്നു നമ്മുടെ പൂര്‍വികര്‍ 
മനസ്സിലാക്കി. അങ്ങനെ മാനത്ത്‌ വിവിധ സ്ഥാനങ്ങളിലെ നക്ഷത്രങ്ങളെ 
യോജിപ്പിച്ച്‌ അവര്‍ നിരവധി ചിത്രങ്ങഠം വരച്ചു. ഇത്തരം 88 ചിത്രങ്ങളായി 
ട്ടാണ്‌ മാനത്തെ ഭാഗിച്ചിട്ടുള്ളത്‌. ഓരോ ഭാഗത്തെയും നക്ഷത്രങ്ങളെ 
ചേര്‍ത്ത്‌ വരച്ച രൂപങ്ങളില്‍ മനുഷ്യരും (ഓറിയണ്‍.കന്നി, മിഥുനം...) മൃഗ 
ങ്ങളും (സിംഹം, കരടി, മൂയല്‍...) ക്ഷുദ്രജഭീവികളും (ഞണ്ട്‌, തേഠം, പാമ്പ്‌...) 
ജീവനില്ലാത്ത വസ്‌ തുക്കളും (തുലാസ്‌, കുടം, വില്ല്‌...) എല്ലാം പെടും. ഇവ 
യില്‍ ജ്യോതിഷത്തില്‍ ഏറ്റവും പ്രാമുഖ്യമുള്ളത്‌ മധ്യാകാശരാശികഠം 
അഥവാ” സരരരാശികഠം എന്നറിയപ്പെടുന്ന 12 എണ്ണ്ത്തിനാണ്‌. മേടം, 
ഇടവം... എന്നിങ്ങനെ 12 മലയാളമാസങ്ങളുടെ പേരിലാണ്‌ അറിയപ്പെടുക. 
സൂര്യന്‍ ഒരു മാസക്കാലം ഈ രാശികളിലൊന്നിലായിരിക്കും. സൂര്യന്‍ നില്‍ 
ക്കുന്ന രാശിയുടെ പേരായിരിക്കും ആ മാസത്തിന്‌. സൂര്യനോടൊപ്പം 
സൂര്യന്‍ നില്‍ക്കുന്ന രാശിയും (പിറകെ ബാക്കി 11 രാശികളും) ഒരു ദിവസം 
കൊണ്ട്‌ ഭൂമിയെ ഒന്നു വലം വയ്‌ക്കും. സരരരാശികളുടെ പ്രാധാന്യം ഇനി 
വിശദമാക്കാം. 
9 സൂചിയുളള ക്സ്ോക്ക്‌: 

ഭൂമിക്കുചുറ്റും എല്ലാ ഭാഗത്തും നക്ഷത്രങ്ങളുണ്ട്‌. പക്ഷെ, പകല്‍ഭാഗ 
ത്തുള്ള നക്ഷത്രങ്ങഠം സൂര്യപ്വകാശം കാരണം കാണാന്‍ കഴിയില്ല, എന്നാല്‍ 6 
മാസം കഴിയുമ്പോഠം ഭൃമി സൂര്യനെ പകുതിചുറ്റി മറുവശത്ത്‌ എത്തുമ്പോഠം 





3 

അതേ നക്ഷത്രങ്ങഠം ഭൂമിയുടെ രാത്രിഭാഗത്ത്‌ ദൃശ്യമാകും. അതായത്‌ ഇന്ന്‌ 
സൂര്യന്‍ ഏതു നക്ഷത്രത്തിനു (അല്ലെങ്കില്‍ നക്ഷാത്രഗണത്തിനു) നേരെ 
യാണോ നില്‍ക്കുന്നത്‌ ആ നക്ഷത്രത്തെ മാസം കഴിയുമ്പോഠം പാതിരാ 
യ്‌ക്ക്‌ നമ്മുടെ തലയ്‌ക്കു മുകളില്‍ കാണാം. ഭൂമിയുടെ പരിക്രമണം കാരണം . 
ഓരോ ദിവസവും ആകാശത്തില്‍ സൂര്യന്‍െറ സ്ഥാനം മാറിക്കൊണ്ടിരിക്കു, 
ന്നത്‌ ഇപ്രകാരം സൂക്ഷ്‌മമായി നിരീക്ഷിച്ചാല്‍ മനസ്സിലാകും. ഒരു മാസം 
കൊണ്ട്‌ സൂര്യന്‌ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച്‌ ഉണ്ടാകുന്ന സ്ഥാനാന്തര 
മാണ്‌ ഒരു രാശി. 22 മാസം കൊണ്ട്‌ സുര്യന്‍ 22 രാശികളിലൂടെ സഞ്ചരിച്ച്‌ 
ഭൂമിക്കുചുദ്ം ഒരു വൃത്തം പൂര്‍ത്തിയാക്കി വീണ്ടും പഴയ സ്ഥാനത്ത്‌ എത്തി 
യതായി നമുക്കു തോന്നുന്നു. ഈ വൃത്തപഥമാണ്‌ ക്രാന്തിവൃത്തം. അതിന്‍െറ 
12-ല്‍ ഒരു ഭാഗമാണ്‌ ഒരു രാശി. ക്രാന്തിവൃത്തത്തിന്‌ ഇരുവശത്തുമായി 18 
ഡിഗ്രി വീതിയുള്ള ഒരു ബെല്‍റ്റുപോലെ രാശിച്ചക്രത്തെ സങ്കല്‍പിക്കാം. 

സൂര്യന്‍ ഒരു മാസംകൊണ്ട്‌ ഒരു രാശിയിലൂടെ സഞ്ചരിച്ച്‌ അടുത്ത 
രാശിയിലേക്ക്‌ പ്രവേശിക്കുമ്പോഠം പുതിയ മാസം പിറക്കുകയായി. ഈ 
രാശിപ്പകര്‍ച്ചയെയാണ്‌ സംക്രാന്തി (നാട്ടുഭാഷയില്‍ ശങ്കരാന്തി) എന്നു പറ 
യുന്നത്‌. സൂര്യന്‍ മാത്രമല്ല, സൂര്യനെ ചുറ്റുന്ന എല്ലാ ഗ്രഹങ്ങളും ചന്ദ്രനും 
രാശിച്ചക്രത്തിലൂടെയാണ്‌ സഞ്ചരിക്കുന്നത്‌. ബുധനും ശുക്രനും ഏകദേശം 
ഒരു മാസവും ചൊവ്വ ഒന്നര മാസവും, വ്യാഴം ഒരു, കൊല്ലവും, ശനി രണ്ടര 
കൊല്ലവും ഒരു രാശിയില്‍ ഉണ്ടാകും. (യുറാനസ്‌ , നെപ്‌ ട്യൂണ്‍, പ്ലൂട്ടോ ഇവ 
ജ്യോതിഷത്തില്‍ വരുന്നില്ല, കാരണം നഗ്‌ന ദൃഷ്‌ടികൊണ്ട്‌ അവയെ 
കാണാന്‍ കഴിയില്ല.) 

ചന്ദ്രന്‍ ഭൂമിയെ ചുറ്റുന്ന പഥത്തെ ചാന്ദ്രപഥം എന്നു പറയും. ഇതും 
ക്രാന്തിവൃത്തവുമായി 5 ഡിഗ്രി ചെരിവുണ്ട്‌. തന്‍മൂലം ഈ രണ്ടു, വൃത്ത 
ങ്ങളും ആകാശത്ത്‌ രണ്ടു സ്ഥാനങ്ങളില്‍ സന്ധിക്കുന്നതായി തോന്നുന്നു. 
(ഇത്‌ ഒരു തോന്നല്‍ മാത്രമാണ്‌ . ശരിക്കും സൂര്യന്‍ ചന്ദ്രനേക്കാഠം ഭൂമിയില്‍ 
നിന്ന്‌ 400 ഇരട്ടി അകലെയാണ്‌. ) ഈ രണ്ടു സ്ഥാനങ്ങളെയാണ്‌ രാഹു, 
എന്നും കേതു എന്നും പറയുന്നത്‌. ഈ സ്ഥാനങ്ങളില്‍ സുര്യചന്ദ്രന്‍മാര്‍ വരു 
മ്പോഴാണ്‌ ഗ്രഹണം ഉണ്ടാകുന്നത്‌. രാഹുകേതുക്കഠം തമോഗ്രഹങ്ങഠം 
എന്നും അറിയപ്പെടുന്നു. ആകാശത്ത്‌ അവയുടെ സ്ഥാനം ഗ്രഹചലന 
ത്തിന്‌ എതിര്‍ദിശയില്‍ മാറിക്കൊണ്ടിരിക്കും. രാഹുവും കേതുവും ഒരുരാശി 
യില്‍ ഒന്നര വര്‍ഷം ഉണ്ടാകും. പ്രാചീന ജ്യോതിശ്ശാസ്‌ ത്രത്തില്‍ ബുധന്‍, 
ശുക്രന്‍, ചൊവ്വ, വ്യാഴം, ശനി, സൂര്യന്‍, ചന്ദ്രന്‍, രാഹു, കേതു എന്നിങ്ങനെ 9 
ഗ്രഹങ്ങളാണുള്ളത്‌. രാശിച്ചക്രത്തെ ഒരു വലിയ ക്ലോക്കിലെ 12 അക്കുങ്ങളു, 
ആള ഡയല്‍ ആയി പരിഗണിച്ചാല്‍ മുന്‍പറഞ്ഞ 9 ഗ്രഹങ്ങളെ അതിലൂടെ 
വൃത്യസ്ത വേഗത്തില്‍ കറങ്ങുന്ന സൂചികളായി കരുതാം. ഈ സങ്കല്‍പമാണ്‌ 
പണ്ടുകാലത്ത്‌ ദീരഘമായ കാലഗണനകഠംക്ക്‌ ഉപയോഗിച്ചത്‌. ഉദാ: ഒരു 
കുഞ്ഞു ജനിക്കുമ്പോരം ആ സമയത്തെ ഗ്രഹനില (രാശിച്ചക്രത്തിലെ ഗ്രഹ 
ങ്ങളുടെ സ്ഥാനം) ജാതകത്തില്‍ എഴുതുന്നു. പിന്നീടെപ്പോഠം വേണമെ 
ങ്കിലും അതാത്‌ സമയത്തെ ഗ്രഹനില അറിഞ്ഞാല്‍ കുഞ്ഞ്‌ ജനിച്ചിട്ടെത്രകാ 
ലമായി എന്ന്‌ കൃത്യതയോടെ കണക്കുകൂട്ടി കണ്ടുപിടിക്കാം. 


ജന്മനക്ഷത്രം: 

ചന്ദ്രന്‍ 27 "/ദ ദിവസംകൊണ്ട്‌ സൂര്യനെ ഒന്നു വലംവയ്‌ക്കും. ചാന്ദ്രപ 
ഥത്തെ 27 സമഭാഗങ്ങളാക്കിയാല്‍ ഓരോ ഭാഗത്തെയും ഒരുനാഠം എന്നു 
പറയും. ചന്ദ്രന്‍ ഒരു ദിവസം ഒരു നാളില്‍ ഉണ്ടാകും. ഒരു നാളില്‍ ഉദപ്പെട്ട 
പ്രധാന നക്ഷത്രത്തിന്‍െറയോ നക്ഷത്രഗണത്തിന്‍െറയോ പേരിലാണ്‌ ആ 
നാഠം അറിയപ്പെടുക. ഉദാ: അശ്വമുഖം പോലെ 8 നക്ഷാത്രങ്ങഠം ഉളള നാഠം 
അശ്വതിനാഠം, തിരുവാതിര നക്ഷത്രം ഉള്ള നാഠം തിരുവാതിരനാഠം എന്നി 
ങ്ങനെ. ഒരു കുഞ്ഞു ജനിക്കുമ്പോഠം ചന്ദ്രന്‍ ഏതു നാളിലാണോ ഉള്ളത്‌ ആ 
നാളായിരിക്കും കുഞ്ഞിന്‍െറ ജന്മനാഠം അഥവാ ജന്മനക്ഷത്രം. 

ക്ലോക്കും കലണ്ടറും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്‌ കാലഗണന 
യ്‌ക്ക്‌ മനുഷ്യന്‍ കണ്ടെത്തിയ മാര്‍ഗമായിരുന്നു ജാതകവും ഗ്രഹനിലയും. 
അതിലപ്പുറം മനുഷ്യന്‍െറ ഭാവി പ്രവചിക്കാന്‍ ഗ്രഹനിലകൊണ്ടു കഴിയില്ല. 
കാരണം, ഗ്രഹങ്ങഠം ഭൂമിയെപ്പോലെ നിര്‍ജീവ വസ്തുക്കളാൽ നിര്‍മിതമായ 
ഗോളങ്ങളാണ്‌. (പണ്ടു കാലത്ത്‌ അവയെ ദേവന്മാരായാണ്‌ കരുതിയിരു, 
ന്നത്‌.) ഭൂമിയെ അവയ്‌ക്ക്‌ സ്വാധീനിക്കാന്‍ കഴിയുക ഗുരുത്വാകരഷണം 
വഴി മാത്രമാണ്‌. എന്നാല്‍ ചന്ദ്രനും സൂര്യനും ഒഴികെ മറ്റ ഗോളങ്ങരം 
ക്കൊന്നും ഭൂമിയില്‍ കാര്യമായ ഗുരുത്വബലം പ്രയോഗിക്കാനുള്ള കഴിവില്ല. 
മാത്രമല്ല, ആകരഷണ ശക്തിയല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നതില്‍ മുഖ്യ 
ഘടകവും. നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്‌ നമ്മുടെ ഭാവി. മനു 
ഷ്യന്‌ ഒരു കാലത്ത്‌ വളരെ പ്രയോജനം ചെയ്ത ഒരു ശാസ്‌ ത്രശാഖ പിന്നീട്‌ 
ദുരുപയോഗം പെയ്യപ്പെട്ടതിന്‍െറ ഫലമാണ്‌ “ഫലഭാഗ ജ്യോതിഷം' എന്നറിയ 
പ്പെടുന്ന ഭാവിപ്രവചന സന്പ്രദായം. 


18: ക്ലാസ്സിനു ശേഷം നക്ഷത്രനിരീക്ഷണം നടത്തുന്നതും ഏതാനും, രാശിക്ളെയും 
ജന്മനക്ഷ ത്രങ്ങളെയും കുട്ടികഠംക്കു പരിചയപ്പെടുത്തുന്നതും നന്നായിരിക്കും. 


